Government of Kerala 
കേരള സർക്കാർ 

2013 


Regn . No . KERBIL /2012/45073 
dated 5 - 9 - 2012 with RNI 

Reg . No . രജി. നമ്പർ 
KLITV ( N ) /634/2012- 14 


GOVERN 


കേര 


രള സർ 


ക്കോർ , 


VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. II 
വാല്യം 2 | 


THIRUVANANTHAPURAM , TUESDAY 
-- തിരുവനന്തപുരം, ചൊവ്വ 


24th September 2013 
2013 സെപ്റ്റംബർ 24 

2nd Aswina 1935 
1935 ആശ്വിനം 2 


| 38 


നമ്പർ | 


PART III 
Commissionerate of Land Revenue 


KOZHIKODE DISTRICT 


കോഴിക്കോട് ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

- ( ഹാജർ : സി. എ . ലത ഐ . എ . എസ്. ) 
നമ്പർ എസ്3 - 29903/ 13 . 

2013 ആഗസ്റ്റ് 4. 
വിഷയം: - കൊഴു ക്ക ല്ലൂർ വില്ലേജ് ഓഫീസിൽ നിന്നും 

- നഷ്ടപ്പെട്ട രസീത് പുസ്തകങ്ങൾ റദ്ദ് ചെയ് 

ഉത്തരവാകുന്നത്. 
സൂചന: - ( 1) കൊയിലാണ്ടി തഹശീൽദാരുടെ 12 - 6 - 2013 - ലെ 

ബി2 -4644/ 2013 നമ്പർ കത്ത്. 
(2 ) 0ൗൺ പോലീസ് സ്റ്റേഷൻ പോലീസ് സബ് 

- ഇൻസ്പെക്ടറുടെ 11 - 6 - 2013 - ലെ കത്ത്. 
2012 - 13 വർഷത്തിൽ കൊഴു ക്ക ല്ലൂർ വില്ലേ ജി ലേക്ക് 
അനുവദിച്ച് നൽകിയ LR 316 രസീത് പുസ്തകങ്ങളിൽ രണ്ട് 
പുസ്തകങ്ങൾ ( ഐ - 05973 ഐ -05974 എന്നിവ ) കൊഴുക്കല്ലൂർ 
വില്ലേജ് ഓഫീസിൽ നിന്നും നഷ്ടപ്പെട്ടതായും മേപ്പയൂർ 

പോലീസ് ഇതു സംബ ന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തത് 
അന്വേഷണം നടത്തുന്നതായും കൊയിലാണ്ടി തഹശീൽദാർ 
സൂചന 1 പ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


നഷ്ടപ്പെട്ടതായ പുസ്തകത്തിലെ രസീതുകൾ ദുരുപ് 
യോഗം ചെയ്ത്മൂടാടി വില്ലേജിൽ നിന്നും അനു വാദിച്ച 
രസീതുകളെന്ന വ്യാജേന JFCM കോഴിക്കോട് കോടതിയിൽ 
ഹാജരാക്കപ്പെട്ടിട്ടുള്ളതായും കോടതി നിർദ്ദേശപ്രകാരം 0ൗൺ 
പോലീസ് 247 / 13 ന മ്പ രാ യി കേസ്സ് രജിസ്റ്റർ ചെയ്ത് 
അന്വേഷണം ആരംഭിച്ചിട്ടുള്ളതായും സൂചന 2 പ്രകാരം സബ് 
ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ട 
തായ 2 രസീതുപുസ്തകങ്ങളിലായി 200 രസീതുകൾ ഉള്ളതി 
നാൽ ( ക്രമനമ്പർ 0597201 മുതൽ 0597400 വരെ) ആയവ 
ദുരുപയോഗം ചെയ്യപ്പെടാൻ ധാരാളം സാധ്യതകളുണ്ട്. 


- ഈ സാഹചര്യത്തിൽ ഐ - 05973, ഐ - 05974 എന്നീ 
LR 316, രസീത് പുസ്തകങ്ങൾ പ്രകാരമുള്ള ക്രമനമ്പർ 0597201 
മുതൽ 0597400 വരെയുള്ള രസീതുകൾ റദ്ദ് ചെയ്തുകൊണ്ട് 
ഇതിനാൽ ഉത്തരവാകുന്നു . 
കളക്ടറേറ്റ്, 
കോഴിക്കോട്. 

ജില്ലാ കളക്ടർ. 


